Reg . No . 021. MMID 
KL /TV (N )/ 12 /2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


GOVERN 


OS 


MO 


MODO 


SAT OF KER 


2 


a 


ga 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


9th November 2010 

2010 mlomio 9 
18th Karthika 1932 
1932 mlo 18 


\ 44 


beijo 55 


നമ്പർ 


PART III 
Irrigation Department 


TENDER NOTICE 


(2 ) 


(3) 


No . W4 (C ) 1654 /97 . 

25th October 2010 . 
The Superintending Engineer, Minor Irrigation Circle , 
Thiruvananthapuram on behalf of the Governor of Kerala 
invites competitive tenders for the following works in sealed 
cover superscribing the name of works from the Registered 
Contractors of Irrigation and Public Works Departments . 
The firm period of the tender will be four (4 ) months from 
the date of receipt of tender . 


4 20/SEMI/2010 -11 - Do. Kunnamkode Kulam 

and improving irrigation facilities to 
Kunnamkode Ela in Nagaroor Panchayat — 
Rs. 21,00 ,000 


50 ,000 


50, 000 


Si. 
No. 


Tender No. and Name of 
work with Estimate PAC 


EMD 
Rs. 


(1) 


(3 ) 


41,250 


5 21/SEMI/2010 -11 - Do . Kesavapuram Kulam 

and allied works in Nagaroor Panchayat 

Rs . 21,60 ,000 
6 22/SEMI/2010 -11 - Do . Ayiroorkonam Chira 

and allied works in Nagaroor Panchayat 

Rs. 16 ,50,000 
7 23/SEMI/2010 - 11 - Do . Chirayil Pond and 

improving irrigation facilities to d/s of 
Thennoorkonam Ela in Manamboor 
Panchayat Rs. 18 ,50 ,000 
24/SEMI/2010 -11 - Do. Eazhakottukonam 
Chira and improving irrigation facilities 
to Thencherykonam Ela d/s of Umamaheswary 
Temple in Manamboor Panchayat 
Rs. 29,50 ,000 


50 ,000 


(2 ) 
1 17 /SEMI/ 2010 - 11 — Renovation of 

Kodumon Kulam and allied works in 

Attingal Municipality - Rs. 20 , 00 ,000 
2 18/SEMI/2010 - 11 - Do .Kadampattukonam 

Kulam and allied works in Kizhuvilam 

Panchayat - Rs. 17,00 ,000 
3 19/SEMI/2010- 11 - Do. Arthakandam Chira 

and improving irrigation facilities to 
Nanthayvanam Ela in Nagaroor Panchayat 
Rs. 27 ,00 ,000 


46 .250 


42.500 


50 ,000 


50,000 


9th Nov. 2010] 


IRRIGATION DEPARTMENT 


544 


(1) 


(3 ) 


9 25/ SEMI/2010 - 11 - Renovation of Kurumbuvila 

Chira and improving irrigation facilities to 
u /s of Thencherykonam Ela in Manamboor 
Panchayat - Rs. 23,00, 000 

- 50,000 
10 26 /SEMI/2010 -11 — Do . Chirayil Kulam 

and improving irrigation facilities to 
d /s of Sreenarayanapuram Ela in Ottoor 
Panchayat — Rs. 25 ,00,000 

- 50,000 
27/SEMI/ 2010-11 - Do. Padinjattathil Kulam 
and improving irrigation facilities to 
Karunilakode Ela in Varkala Municipality — 
Rs. 27 ,00, 000 

50,000 
12 28/ SEMI/2010 - 11 — Do. Vilakkadu Kulam 

and allied works in Madavoor Panchayat 
Rs. 26,00,000 

50, 000 


declared to be a holiday the tenders will be received on the 
next working day upto 4 p .m . and will be opened at 4 . 30 p .m . 
Earnest money will not be accepted in the form of 
Indira Vikas Pathra . Labour Contract Societies should 
produce certificates from competent authority ( from 
concerned Joint Registrar ) showing their Class of 
Registration , work in hand, financial limit of total works. They 
can take up at a time also eligibility certificate while 
purchasing the tender documents and submit along with the 
tender documents. All the conditions prevailing in respect 
of the tenders in Kerala PWD and as per the G . O . ( P ) No . 
84 / 97 /PW & T are applicable to the above work also . 


കേ രള ഗവർണ്ണർക്കു വേണ്ടി ചെറു കിട 
ജലസേചന വിഭാഗം സൂപ്രണ്ടിംഗ്എഞ്ചിനീയർ, തിരുവനന്തപുരം 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് ജലവിഭവ വകുപ്പിലോ 
പൊതുമരാമത്ത് വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട 
യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചു കൊ ള്ളു ന്നു . ദർഘാസിന്റെ കാലാവധി അ ത് 
സ്വീകരിക്കുന്ന തീയതി മുതൽ 4 മാസം വരെയായിരിക്കും. 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ 
നമ്പർ പേരും അടങ്കൽ തുകയും 


- നിരതദ്രവ്യം 

രൂപ് 


( 1) 


( 2 ) 


50 ,000 


42 , 500 


Cost of tender documents — Rs. 3 ,000 + VAT @ 4 % for 
Sl. No . 1 , Rs. 2 , 600 + VAT @ 4 % for Sl . No . 2 , 
Rs. 4,100 + VAT @ 4 % for Sl . Nos. 3 , & 11 , Rs. 3 , 200 + VAT 
@ 4 % for Sl . No. 4 , Rs. 3 , 300 + VAT @ 4 % for 
Sl. No. 5 , Rs. 2 , 500 + VAT @ 4 % for Sl. No . 6, Rs. 2 ,800 + VAT 
@ 4 % for Sl. No . 7 , Rs. 4, 500 + VAT. @ 4 % for Sl . No . 8 , 
Rs. 3 ,500 + VAT @ 4 % for Sl. No . 9 , Rs. 3 , 800 + VAT @ 4 % 
for Sl. No. 10 and Rs . 3 , 900 + VAT 4 % for Sl. No. 12 . 

- Last date and time of receipt of tender - 30- 11- 2010 , 
4 p . m . 

Time of completion of work — 6 Months. 
Class of eligible contractor — B Class and above . 

Name of division under which the work comes — Minor 
Irrigation Division , Thiruvananthapuram . 

Tender documents and other particulars can be obtained 
from the Office of the undersigned on all working days 
commencing from 25 - 11- 2010 to 27 - 11 -2010 upto 4 p . m . 
A preliminary agreement in the prescribed form in Stamp 
Paper worth Rs.100 should also be executed and submitted 
along with the tender. Tenders received without preliminary 
agreement will be summarily rejected . According to the 
provision of Kerala Construction Workers Welfare Fund Act 
8 ( 2 ) 1984, the Contractor who is undertaking Construction 
of work has to remit 1 % of total cost of construction as 
contribution towards the Kerala Construction Workers 
Welfare Fund . The EMD should be pledged in favour of the 
Superintending Engineer, Minor Irrigation Circle , 
Thiruvananthapuram and submitted along with the tender. 


50 ,000 


-- 17 /എസ്. ഇ . എം . ഐ . 2010-1 - ആറ്റിങ്ങൽ 
മുനിസിപ്പാലിറ്റിയിൽ കൊടുമൺകുളത്തിന്റെ 
നവീകരണവും അനുബന്ധ പണികളും - 

രൂപ് 20,00 ,000 
2 18/ എസ്. ഇ . എം . ഐ ./ 2010 -17 കിഴുവിലം 

പഞ്ചായത്തിൽ കടമ്പാട്ടുകോണം കുളത്തിന്റെ 
ടി രൂപ 17,00,000 
19 / എസ് . ഇ . എം . എ . / 2010 - 11 - നഗരൂർ 
പഞ്ചായത്തിൽ അർത്തകണ്ടം ചിറയുടെ 
നവീകരണവും നന്ദായിവനം ഏലായിലെ 
ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തുന്ന 

പണികളും രൂപ 27,00 ,000 
- 4 20/എസ്. ഇ . എം . ഐ ./ 2010- 1 ടി കുന്നംകോട് 

കുളത്തിന്റെ നവീകരണവും കുന്നംകോട് 

ഏലായുടെ ടി - രൂപ 21,00,000 
5 21/എസ്. ഇ . എം . ഐ ./ 2010- 1 ടി കേശവപുരം 

കുളത്തിന്റെ നവീകരണവും അനുബന്ധ 
പണികളും - രൂപ 21,60 ,000 
22/എസ്ഇ . എം. ഐ ./ 20101 -- ടി അയിരൂർകോണം 
ചിറയുടെ ടി - രൂപ 16 ,50, 000 
23 /എസ്. ഇ . എം . ഐ .| 2010 - 11 - മണമ്പൂർ 
പഞ്ചായത്തിൽ ചിറയിൽ കുളത്തിന്റെ 
നവീകരണവും തെന്നൂർക്കോണം താഴെഏലായിലെ 
ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തുന്ന 
പണികളും - രൂപ 18 ,50,000 
| 24/ എസ് . ഇ . എം . എ . | 2010 - 11 - ടി 
ഈഴക്കോട്ടുകോണം ചിറയുടെനവീകരണവും 
തെഞ്ചേരിക്കോണം ഏലായുടെ ടി 
രൂപ 29,50,000 


50 ,000 


50,000 


41,250 


46,250 


The sealed tenders should reach the office of the 
undersigned by post /speed post on or before 4 p . m . on 
30 - 11 - 2010 . Under any circumstances the tenders received 
directly or by courier will not be accepted . The tender will 
be opened at 4 . 30 p .m . on 30 - 11 - 2010 by the undersigned 
or an authorized person in the presence of tenderers who are 
present at that time. The tenders will not be received in 
person direct under any circumstances. If the tender date is 


50,000 


9th Nov . 2010 ) 


IRRIGATION DEPARTMENT 


545 


- 9 


50,000 


10 


25/എസ്. ഇ . എം . എ . / 2010 - 11 - മണമ്പൂർ 
പഞ്ചായത്തിൽ കരിമ്പുചിറയുടെ നവീകര 
ണവും തെഞ്ചേരിക്കോണം താഴെ ഏലായുടെ 
ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തുന്ന 
പണികളും - രൂപ 23,00, 000 
26 / എസ് . ഇ . എം . എ . | 2010 - 11 - ഒറ്റൂർ 
പഞ്ചായത്തിൽ ചിറയിൽ കുളത്തിന്റെ 
നവീകരണവും ശ്രീനാരായണപുരം താഴെ 
ഏലായുടെ ടി - രൂപ 25,00 ,000 
27/ എസ് . ഇ . എം . എ . | 2010 - 11 - വർക്കല 
നഗരസഭയിൽ പടിഞ്ഞാറ്റത്തിൽ കുളത്തിന്റെ 
നവീകരണവും കരുനിലക്കോട് ഏലായിലെ 
ടി - രൂപ 27, 00,000 
28 / എസ് . ഇ . എം . എ . / 2010 - 11 - മടവൂർ 
പഞ്ചായത്തിൽ വിളക്കാട് കുളത്തിന്റെ 
നവീകരണവും അനുബന്ധ പണികളും - 
രൂപ 26,00,000 


അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോഅപ്പോൾ 
ഹാജരാകുന്ന കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
ദർഘാ സു കൾ യാതൊരു കാര ണ വ ശാലും നേരിട്ട് 
സ്വീകരിക്കുന്നതല്ല. അന്നേദിവസം അവധിയായാൽ തൊട്ടടുത്ത 
ദിവസം 4 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതുംഅന്നേ 
ദിവസം 4.30 മണിക്ക് തുറക്കുന്നതുമാണ്. നിരതദ്രവ്യമായി ഇന്ദിരാ 
വികാസ്പത സ്വീകരിക്കുന്നതല്ല. ജലവിഭവ വകുപ്പിലെയും പൊതു 
മരാമത്ത് വകുപ്പിലെയും ദർഘാസുകളെ സംബന്ധിക്കുന്ന 
മറ്റെല്ലാ വ്യവ സ്ഥ കളും ഈ ദർഘാസിനും 
ബാധകമാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ, 
ദർഘാസിനോടൊപ്പം അവരുടെ യോഗ്യത , കൈവശമുള്ള 
പണികൾ, അവർക്ക് എടുക്കാവുന്ന പണികളുടെ സാമ്പത്തിക 
പരിധി മുതലായവ ഉൾക്കൊള്ളുന്ന സർട്ടിഫിക്കറ്റു കളും 
ബന്ധപ്പെട്ട ജോയിന്റ് രജിസ്ട്രാറിൽനിന്ന് ലഭിച്ചത് ദർഘാസിനോ 
ടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ജി . ഒ. ( പി ) നമ്പർ 84 / 97 / പി . 
ഡബ്ളൂ . ആന്റ് റ്റി . പ്രകാരമുള്ള നിബന്ധനകളെല്ലാം ഈ ദർഘാ 
സിനും ബാധകമാണ്. 


50,000 


- 35 


| 11 


50 , 000 


12 


50, 000 


Office of the Superintending Engineer, 
Minor Irrigation Circle, 
5th Floor, Jalavijnana Bhavan , 
Ambalamukku , Kowdiar P. O ., 
Thiruvananthapuram - 3 . 


( Sd .) 
Superintending Engineer. 


ദർഘാസ് പരസ്യം 


- ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1 - ന് രൂപ 
3,000 + വാറ്റ് ( 4 %), ക്രമനമ്പർ 2 - ന് രൂപ 2,600 + വാറ്റ് ( 4 % ), 
ക്രമനമ്പർ 3 - നും 11- നും രൂപ 4,100 + വാറ്റ് ( 4 %), ക്രമനമ്പർ 4- ന് 
രൂപ 3,200 + വാറ്റ് ( 4 %), ക്രമനമ്പർ 5 - ന് രൂപ 3,300 + വാറ്റ് (4 %), 
ക്രമനമ്പർ 6 - ന് രൂപ 2,500 + വാറ്റ് ( 4 %), ക്രമനമ്പർ 7 - ന് രൂപ 
2,800 + വാറ്റ് ( 4 % ), ക്രമനമ്പർ 8 - ന് രൂപ 4,500 + വാറ്റ് ( 4 %), 
ക്രമനമ്പർ 9 - ന് രൂപ 3, 500 + വാറ്റ് (4 %), ക്രമനമ്പർ 10 - ന് 
രൂപ 3,800 + വാറ്റ് ( 4 %), ക്രമനമ്പർ 12- ന് രൂപ 3,900 + വാറ്റ് ( 4 %). 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 
30- 11- 2010 വൈകുന്നേരം 4 മണിവരെ. 

കരാറുകാരുടെ വിഭാഗം " ബി ക്ലാസും അതിനുമുകളിലും. 
പണി പൂർത്തീകരിക്കാനുള്ള കാലാവധി 6 മാസം. 

പ്രവർത്തിയുമായി ബന്ധപ്പെട്ട ഡിവിഷൻ - ചെറുകിട 
ജലസേചന വിഭാഗം, തിരുവനന്തപുരം. 

- ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും 25- 11- 2010 
മുതൽ 27 - 11- 2010 വൈകുന്നേരം 4 മണിവരെ എല്ലാ പ്രവർത്തി 
ദിവ സ ങ്ങ ളിലും താഴെ ഒപ്പു വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ 
കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസുകളുടെകൂടെ 
100 രൂപയുടെമുദ്രപ്പത്രത്തിൽ നിശ്ചിത ഫോറത്തിലുള്ളതുപ്രകാരം 
തയ്യാറാക്കിയ പ്രാഥമിക കരാർപത്രം സമർപ്പിക്കേണ്ടതാണ്. പ്രാഥ 
മിക കരാർപതം ഇല്ലാതെ സമർപ്പിക്കുന്ന ദർഘാസുകൾ ഒരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. 1984- ലെ കേരള നിർമ്മാണ 
തൊഴിലാളി ക്ഷേമനിധി നിയമത്തിലെ 8(2) വകുപ്പ്അനുസരിച്ച് 
പ്രസ്തുതപണിയെടുക്കുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തി 
യുടെ മൊത്തം ചെലവിന്റെ ഒരു ശതമാനം നിർമ്മാണ 
തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിലേക്ക്നൽകാൻ ബാദ്ധ്യസ്ഥനാണ്. 
നിരതദ്രവ്യം തിരുവനന്തപുരം ചെറുകിട ജലസേചന വിഭാഗം 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് മാറ്റി എടുക്കത്തക്ക രീതിയിൽ 
വാങ്ങേണ്ടതും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. 

- പൂരിപ്പിച്ച ദർഘാസുകൾ തപാൽ/ സ്പീഡ് പോസ്റ്റ്മുഖേന 
മാത്രം 30 - 11 - 2010 , 4 മണിക്ക് മുമ്പായി താഴെ 
ഒപ്പു വച്ചിട്ടുള്ള ഉദ്യോ ഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽ 
എത്തിക്കേണ്ടതാണ്. ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും 
രേഖപ്പെടുത്തിയ മുദ്രവച്ച കവറിലായിരിക്കണം ദർഘാസുകൾ 
സമർപ്പിക്കേ ണ്ട ത് . ലഭിച്ച ദർ ഘാ സു കൾ 30 - 11 - 2010 
വൈകുന്നേരം 4.30 മണിക്കുതന്നെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ 


നമ്പർ ഡി2 -671/ 2008. 

2010 ഒക്ടോബർ 28. 
- തിരുവനന്തപുരം വൻകിട ജലസേചന വിഭാഗം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കേരള ഗവർണ്ണർക്കുവേണ്ടി 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് അനുയോജ്യരായ 
അംഗീകൃത കരാ റു കാ രിൽനിന്നും മത്സരസ്വഭാ വമുള്ള 
ദർഘാസുകൾ, പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും 
ആലേഖനം ചെയ്ത മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റർ ചെയ്ത 
തപാലിൽ ക്ഷണിച്ചു കൊള്ളുന്നു . കൊറിയർ സർവ്വീസ് 
മുഖേന ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
പ്രസ്തുത ദിവസം അവധിയാകുന്നപക്ഷം അടുത്ത പ്രവർത്തി 
ദിവസം ഇതേ സമയങ്ങളിൽ ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതാണ്. 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
പേരും അടങ്കൽ തുകയും 

രൂപ് 
(2) 

( 3 ) 


(1) 


1 


9/ ഇ . ഇ ./ 2010-11 


9th Nov. 2010 ] 


IRRIGATION DEPARTMENT 


546 


- 


AEE4 / 2010 - 11 


9th Nov . 2010 ) 


IRRIGATION DEPARTMENT 


547 


നമ്പർ ഡി . ബി . 5291/ 83 ( ബി ). 

2010 ഒക്റ്റോബർ 29 . 
- പിറവം പ്രോജക്ട് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 
താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് മത്സരസ്വഭാവമുള്ള ദർഘാസ് 
കേരള പൊതുമരാമത്ത്/ ജല വിഭവ വകുപ്പിലെ അംഗീകൃത 
“ എ ക്ലാസ്സ് കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച കവറിൽ രജി സ് ട്രേഡ് തപാ ലിൽ ക്ഷണിച്ചു 
കൊള്ളുന്നു . കൊറിയർ സർവ്വീസ്മുഖേന അയയ്ക്കുന്ന 
ദർഘാസ് പരിഗണിക്കുന്നതല്ല . ഏതെങ്കിലും കാരണവശാൽ 
നിശ്ചിത ദിവസം അവധി ആയിരു ന്നാൽ അതി നടുത്ത 
പ്രവൃത്തിദിവസം അവസാന തീയതിയായി പരിഗണിക്കുന്നതാണ്. 
ദർഘാസ് നിശ്ചിത ദിവസം വൈകിട്ട് 4 മണിക്ക് സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 


9th Nov . 2010 ] 


IRRIGATION DEPARTMENT 


548 


9th Nov. 2010 ] 


IRRIGATION DEPARTMENT 


549 


